Govermark of Kerala 
24 

- 20 


Reg. No. omnemus 
SIT 122009- 11 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol LIV 
വാല്യം 34 


TTURUVANANTHARRAM , TURSDAY 
മിവനൻ , ചാവ 


17th November 2009 
| 2009 നവം 3 
26th Kara1931 
193 ചതിക 36 


- Yം. | s 


സി 


PART III 
Stores Purchase 


Animal Husbandry Department 

TENDER NOTICES 


All Kerala Government orders and laws 
are applicable to this tender also . Full details of 
the above item will be available along with tender 
forms. The validity of this tender will be for 6 months 
from the date of this tender notification . 


| [ No . If2009 - 10) 
No . 755/ 2009 . 

19th October 2009 . 
Sealed competitive tenders are invited from 
approved manufacturers or authorized distributors / 
dealers for supply of Antirabies- FITC conjugate 
60ml. reagent for the use of Avian Discage 
Diagnostic Laboratory , Thiruvalla . 

Total amount - Rs. 1 ,00, 000 . 

Earnest Money Deposit — 1 % of the total quoted 
amount .Cost of tender form : 

Original - Rs . 400 + 12 . 5 % VAT. 
- Duplicate - Rs. 200 + 12 . 5 % VAT . 

Last date and time of issuc of tender form 
20 -11 - 2009 , 3 p . " m . 

Last date and time receiving tender 
23- 11 -2019 , 4 p . m . . 

Date and time of opening of tender- 24 - 11- 2009 , 
11 a . m . 

Address of office from which tender forms are 
available and tenders are received -- Avian Disease 
Diagnostic Laboratory , Manjadi P . O . , Thiruvalla , 
Pin - 689 105 , Pathanat: 1thitta ( Dist . }, Kerala , 


തിരുവല്ല പക്ഷിരോഗ നിർണ്ണയശാലയിൽ 
ലംബാറട്ടറിക്ക് ഉപയോഗത്തിലേക്കായി ആൻറിറേബീസ് 
എഫ്. ഐ . ടി . സി ; കോൺഗമ _ 60 മില്ലി 
റീംയജന്റ് വിതരണംചെയ്യാൻ താൽപര്യമുളള നിർമ്മാണ 
സ്ഥാപനങ്ങൾ അം ഗീകത വിതരണക്കാർ എന്നിവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

അടങ്കൽ തുക - രൂപ് 1 , 00 ,000 , 
നിരതഭവം - - ആകെതുകയുടെ1 % . 
ഭർഘാസ് ഫോറത്തിന്റെ വില : 

അസർസൽ- രൂപ 400 + 12 . 5 % 2 . വ , നി . 
. പകർപ്പ് -- പ് 20 + 12 . 5 % മു , വ നി , 

ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയ . 
സമയവും - 20 -11- 2009 , 3 മണി. 

- ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 23 - 11 - 2009 വൈകുന്നരം 4 മണി. 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 24- 11 - 2009 രാവിലെ 11 മണീ, 

. ദർഘാസ് ഫോറം നൽകുകയും സ്വീകരിക്കുകയും 
ചെയ്യുന്ന - ഓഫീസിന്റെ വിലാസം പിരോഗ 
നിർണ്ണയശാല , മഞ്ഞാടി പി . ഒ . , തിരുവല്ല , പത്തനംതിട്ടു 
ജില്ല , കേരളം, പിൻ-689 105 . 


കേരള സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ എല്ലാ 
നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. റിയേ 
* ഇൻറകളും വസ്തുക്കളുടേയും എല്ലാ . വിവരങ്ങളും 
ദർഘാസ് ഫോറത്തിനോടൊപ്പം ലഭ്യമാണ്. ഇ 
ദർഘാസിന്റെ കാലാവധി ദർഘാസ് പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 6 മാസത്തേക്കായിരിക്കും. 

LIST OF ITEMS 


S1 . Items 

Quantity 
No . 

required 
1 Guanidum thiocyanate - Pheonol 100 ml .. 

solution 
2 Pathogenic Leptospira Primers - 1 Set 
3 M -MUL V RT- PCR kit . 

3 Nos . 
(20 reactions) 
4 Genomic DNA purification kit 2 ,, 

(50 reacions) 
5 Bacterial DNA purification kit . No. 

(50 reactions) 
6 Total RNA isolation kit (cells and 3 Nos. 

tisstie ) 
7 RNA storage solution 

- 5 ml. 
8 Asti-RNase solution 

300 ml . 
9 Microcentrifuge tubes (2 ml. ) 1000 Nos. 
Avian Discase Diagnostic 

(Sd.) 
Laboratory , Thiruvalla . 

Deputy Director 


കേരള സർക്കാർ ദർഘാസുകൾക്കും ബാധകമാകുന്ന 
എല്ലാ നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. 
ഉപകരണങ്ങളുടെ എല്ലാ വിവരങ്ങളും ദർഘാസ 

ഫോറത്തിനൊപ്പം ലഭ്യമാണ്. ഈ ദർ ഘാസിൻ 
കാലാവധി ഈ ദർഘാസ് പരസ്യപ്പെടുത്തിയത് മുതൽ 
6 മാസത്തെക്കായിരിക്കുന്നതാണ്, 

- ( 2 ) 

- [ NoII /2009 -10 ) 
No. 807 / 2009. 

22nd October 2009 - 
Scaled competitive tenders are invited from 
approved Manufacturers or authorized distributors / 
dealers for supply of the Reagent Consumables 
9. Nos , for the use of Avian Discase Diagnostic 
Laboratory , Thiruvalla . 

Total Amount - Rs. 1, 00 ,000 . 
Earnest Money Deposit - 1 % of the total quoted 

amount . 
Cost of tender form : 

Original - Rs . 400 + 12 . 5 % VAT . 
- Duplicate - Rs . 200 +: 12 . 5 % VAT. 
. Last date and time which tender is issued 
23 -11- 2009 , 3p , m . 

Last date and time of recciving tender 
25 -11-2009 , + p . n , 

Date and timeof opening of tender - 26 -11- 2009, 
11 a . m . 

Address of the office from which tender forms 
are available and tenders are received - Avian Discase 
Diagnostic Laboratory , Manjady P . O . Thiruvalla , 
Pin -689 105 , Pathanamthitta , Kerala . 

All Kerala Government Oders and laws applicable 
to tenders are applicable to this tender also . Full 
details of the above itemswill be available along with 
tender forms. The validity of this tender will 
be for 6 months from the date of tender notification . 

തിരുവല്ലം പക്ഷീരോഗ നിർണ്ണയ 
ശാലയിലെ ലബോറട്ടറി ഉപയോഗത്തിലേക്കായി 
റീയൻറുകളും വസ്തുക്കളും - 2 എണ്ണം വിതരണം 

യ്യാൻ താൽപ്പര്യമുളള നിർമ്മാണ സ്ഥാപനങ്ങൾ 
അംഗീകത വിതരണക്കാർ എന്നിവരിൽ നിന്നും 
മുവച്ച , ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

അടങ്കൽതുക രുപ 1 , 00,000 . 
നിരതദ്രവ്യം ആകെതുകയുടെ 1 % . 
കർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സ ൽ...രൂപ 400 + 12 , 5 % മൂല്യവർധിത 
നികുതി. 

പകർപ്പ് രൂപ 200 + 12 . 5 % മൂല്യവർധിത 
- നികുതി. 
ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും - 23 - 11 -2009, 3 മണിവരെ, 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 25-11- 2009, 4 മണി. 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - - 26 - 11 - 2009 രാവിലെ 11 മണി. 

- ദർഘാസ് ഫോറം നൽകുകയും സ്വീകരിക്കുകയും 
ചെയ്യുന്ന ഒാഫീസിന്റെ വിലാസം - -പക്ഷിരാഗ 
നിർണ്ണയശാല , മഞ്ഞാടി പി . ഒ . , തിരുവല്ല , പത്തനംതിട്ട് 
ജില്ല , കേരളം, പിൻ- 589 105 . 


